17th JUNE 2014). 


COMMISSIONERATE OF LAND REVENUE 


3651 


L . A . Notifications and Declarations 


( എ ) സർവേ ചെയ്യു ന്ന തി നു വേണ്ടി നിർമ്മാർജ്ജനം 


ചെയ്യേണ്ട ആവ ശ്യ മു ണ്ടാ യേ ക്കാ വുന്ന വല്ല 


ERNAKULAM DISTRICT 


മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 


വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


15 ദിവസത്തിനകം മുറിച്ച് കളയുകയോ നീക്കം 


ചെയ്യു കയോ ചെയ്ത് അ തി രു കളോ മറ്റ് 


നമ്പർ എ5- 509 / 14. 


2014 മേയ് 21. 


ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


താഴെ പറയുന്ന താലൂ ക്കുകളിലെ താഴെപറയുന്ന 


( ബി ) കൊടിപിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 


വില്ലേജുകളിലെ താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട 


നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന 


ഭൂമിയുടെ സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരി 


സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 


ഏർപ്പെടുത്തണമെന്നും; 


ക്കു കയാൽ താഴെ പറയുന്ന വില്ലേജു ക ളിലെ സർവ്വ 


പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ 


( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണ 


പറയുന്ന വില്ലേജുകളിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ 


അതിർത്തി തിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും 1961 - ലെ 


മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആക്റ്റോ 
അ ത് ( പകാ ര മു ണ്ടാ ക്കി യിട്ടുള്ള ചട്ട ങ്ങ ളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 


കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്റ്റിലെ 


സർ വ്വ യർക്ക് നൽക ണ മെന്നും ഇതിനാൽ 


6 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


ആവശ്യപ്പെടുന്നു . 


താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 


ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജി സ്റ്റർ ചെയ്ത ഭൂമി യിൽ 


പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്ന തിൽ 


അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 


ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 


ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവേയറുടെ 


ക്കാ രെ ക്കൊണ്ട് ചെയ്യിക്കു ന്നതും ആയതിന്റെ ചെലവ് 


അടുത്ത് ഹാജ രാ ക്കു ന്ന തിനും അതിരു കൾ കാണിച്ച് 


ആക്റ്റിലും അതു പ്രകാരം ഉണ്ടാ യിട്ടുള്ള ചട്ട ങ്ങ ളിലും 


കൊടു ക്കു ന്ന തിനും അതിനോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 


വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 


ഹാജരാക്കുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


പസ്ത 


ആക്ടിലെ 6 ( 2) പ്രകാരം ഈ പരസ്യം 


ജില്ല എറണാകുളം. 


താഴെ പ റ യുന്ന രേഖ ക ളിൽ അ വ കാശ ബന്ധമുള്ള 


ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കേ 


താലൂക്ക്- കണയന്നൂർ. 


വില്ലേജ് - എറണാകുളം. 


ണ്ടതാണ്. 


സർവ്വ നമ്പർ 907, 909, 911, 564 . 


പ്രസ്തുത ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ 


ചെയ്ത എല്ലാ കൈവശക്കാർക്കും: 


- (ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), 
എൻ. എച്ച്. നമ്പർ- 3, വൈറ്റില . 


